| Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


ന 


V 
GOVERY 


പ ാം 


പe 

- 
MENT OF 


KERALA 


न्य 


अपत 


നത 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


2nd June 2009 
| 2009 ജൂൺ2 


No. | 


Vol. LIV 1 
വാല്യം 54 ) 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


12th Jyaishta 1931 
1931 ജ്യേഷ്ഠം12 


PART III 


Irrigation Department 


E. M.D - Rs. 50,000. 
Cost of tender document — Rs. 7,200 + VAT . 
Time of completion — 6 months or upto March 2010 . 
Class of Contractor -- A and B Class . 

All prevailing conditions applicable to tenders in 
Irrigation and Public Works Departments are applicable to 
this tender also . 


TENDER NOTICES 

(1) 
No . D3 ( N )3568/2004/ISC . 

16th May 2009. 
Competitive tenders in sealed cover superscribing the 
name of work is invited for and on behalf of the 
Governor of Kerala by the Superintending Engineer, 
Irrigation South Circle , Thiruvananthapuram from 
contractors of eligible class . The tenders will be received 
upto 4 p . m . on 19 -6 - 2009 by registered post and will be 
opened at 4 . 30 p . m . on the same day . Tenders through 
courier service will not be accepted . Department will not 
be responsible for the postal delay. If the last date of 
receipt of tenders will be a holiday, tenders will be opened 
at the same time on the next day. Tender forms and other 
details can be had from the Office of the Superintending 
Engineer, Irrigation South Circle, Thiruvananthapuram upto 
4 p . m . on 16 - 6 - 2009 . 
Tender No . and Name of work with PAC 

45 /SE / ISC / 2008 - 09 (Re -tender ) — 12th Finance 
Commisssion - ASE Works — Construction of sea 
wall for a length of 500m towards north of Veli 
estuary (500m towards north from 130m south of 
CP 5840) Reach II - 280m to 480m . for a length of 

200m. - Rs. 48 Lakhs. 
Gaz . 22/2009/DTP . (Irrigation ). 


കേരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണമേഖല ജലസേചന 
വിഭാഗം സൂപണ്ടിംഗ് എഞ്ചിനീയർ, തിരു വ ന ന്ത പുരം 
താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് കേരള പൊതുമരാമത്ത്വകുപ്പിലോ 
ജല വിഭവവകു പ്പി ലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിശ്ചിത 
യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ 19 - 6 - 2009 വൈകുന്നേരം 
4 മണിവരെരജിസ്റ്റർ ചെയ്ത തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
കൊറിയർ സർവ്വീസുകൾ വഴി സമർപ്പിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. തപാലിൽ ഉണ്ടാകുന്ന കാലതാമസങ്ങൾക്ക് 
ഈ വകുപ്പ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അവസാന ദിവസം അവധി ആയാൽ അതിന്റെ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം ടി സമയംവരെ ദർഘാസുകൾ 
സ്വീക രി ക്കു ന്ന താ ണ് . ദർഘാ സു കൾ അന്നേ ദിവസം 
വൈകുന്നേരം 4. 30 മണിക്ക് തുറക്കുന്നതായിരിക്കും. 


204 


KERALA GAZETTE 


[PART III 


ദർ ഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ കരാറുകാരിൽ നിന്നും മത്സര സ്വഭാ വമുള്ള ദർഘാസുകൾ 
തുകയും 45 /എസ്. ഇ ./ ഐ .എസ്. സി./ 2008 - 09 ( പുനർ പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
ദർഘാസ്) 12 -ാം ധനകാര്യ കമ്മീഷൻ - കടലാക്രമണ കവ റു ക ളിൽ 15 - 6 - 2009 വൈകുന്നേരം 4 മണിവരെ 
നിരോധ ന പണികൾ - വേളി പൊഴിക്ക് വടക്ക് രജിസ്റ്റർ ചെയ്ത തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ 
സി . പി. 5840- ന് 130 മീ. തെക്ക്നിന്നും വടക്കോട്ടുള്ള സർ വ്വീ സു കൾ വഴി സമർപ്പിക്കുന്ന ദർഘാസുകൾ 
500 മീ . കടൽഭിത്തിയുടെ നിർമ്മാണത്തിന്റെ രണ്ടാം സ്വീകരിക്കുന്നതല്ല . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസങ്ങൾക്ക് 
ഘട്ടമായ ചെ . 280 മീ . മുതൽ 480 മീ. വരെയുള്ള 200 -- ഈ വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. ദർഘാസുകൾ 
മീറ്റർറിലെ കടൽഭിത്തിയുടെ നിർമ്മാണം സ്വീകരിക്കുന്ന അവസാന ദിവസം അവധി ആയാൽ അതിന്റെ 
രൂപ 48 ലക്ഷം. 

തൊട്ടടുത്ത പ്രവർത്തി ദിവസം ടി സമയംവരെ ദർഘാസുകൾ 
നിരതദ്രവ്യം - രൂപ 50 ,000 . 

സ്വീക രി ക്കു ന്ന താ ണ് . ദർഘാ സു കൾ അന്നേ ദിവസം 

വൈകുന്നേരം 4.30 മണിക്ക് തുറക്കുന്നതായിരിക്കും. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 7,200 + വാറ്റ്. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 6 മാസം അല്ലെങ്കിൽ 

തുകയും - 2/എസ്. ഇ . ഐ .എസ്. സി ./ 2009 -10 - തിരുവനന്തപുരം 
2010 മാർച്ച് 31 വരെ. 

നോർത്ത് നിയോ ജ ക മ ണ് ഡ ല ത്തിലെ ഇട ത്ത റ യിൽ 
കരാറുകാരുടെ തരം " എ യും " ബി യും ക്ലാസ്. 

ആമയിഴഞ്ചാൻ തോടിനു കുറുകെ കോൺക്രീറ്റ് പാലത്തിന്റെ 
ദർഘാസ് പ്രമാ ണ ങ്ങളും മറ്റു വിവ ര ങ്ങളും ഈ 

നിർമ്മാണം രൂപ 126 ലക്ഷം. 
കാര്യാലയത്തിൽ നിന്നും 16 -6 - 2009 വൈകുന്നേരം 4 മണിവരെ 

നിരതദ്രവ്യം രൂപ 50,000. 
ലഭിക്കുന്നതാണ്. ജല വിഭവവകുപ്പിലും പൊതുമരാമത്ത് 

ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 19,000 + വാറ്റ്. 
വകു പ്പിലും ദർഘാസുകളെ സംബന്ധിച്ച് നില വിലുള്ള 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 18 മാസം. 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 

കരാറുകാരുടെ തരം " എ ക്ലാസ്. 

ദർഘാസ് പമാ ണ ങ്ങളും മറ്റു വിവ ര ങ്ങളും ഈ 

ഓഫീസിൽനിന്നും 10 - 6 - 2009 വൈകുന്നേരം 4 മണിവരെ 
No. D3 ( N )3568/ 2004/ISC , 

18th May 2009 . ലഭിക്കുന്നതാണ്. ജലവിഭവ വകുപ്പിലും പൊതുമരാമത്ത് 

വകു പ്പിലും ദർഘാ സുകളെ സംബ ന്ധിച്ച് നില വിലുള്ള 
Competitive tenders in sealed cover superscribing the എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
name of work is invited for and on behalf of the 
Governor of Kerala by the Superintending Engineer, Office of the 
Irrigation South Circle , Thiruvananthapuram from Superintending Engineer, 
contractors of eligible class . The tenders will be received 

Irrigation South Circle , 

( Sd .) 
upto 4 p . m . on 15 -6 - 2009 by registered post and will be 

Thiruvananthapuram . 

Superintending Engineer. 
opened at 4 . 30 p . m . on the same day . Tenders through 
courier service will not be accepted . Department will not 
be responsible for the postal delay. If the last date of 

ദർഘാസ് പരസ്യം 
receipt of tenders will be a holiday, tenders will be opened 
at the same time on the next day. Tender forms and other നമ്പർ ഡി2 - 671/ 2008. 

2009 മേയ് 20. 
details can be had from the Office of the Superintending 

കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
Engineer, Irrigation South Circle, Thiruvananthapuram upto 

വൻകിട ജലസേചന വിഭാഗം, തിരുവനന്തപുരം താഴെ 
4 p . m . on 10- 6 -2009 . 

പറയുന്ന പ്രവൃത്തികൾക്ക് അനുയോജ്യരായ അംഗീകൃത 
- Tender No. and Name of work with PAC 

കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
2/ SE /ISC / 2009 - 10 - Construction of concrete bridge across പ്രവർത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
Amayizhanchanthodu at Edathara in Thiruvananthapuram 

മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . പ്രസ്തുത ദിവസം 
North Constituency - Rs. 126 Lakhs. 

അവധിയാകുന്നപക്ഷം അടുത്ത പ്രവർത്തിദിവസം ഇതേ സമ 
E . M.D . - Rs. 50,000 . 

യ ങ്ങ ളിൽ ദർ ഘാ സു കൾ സ്വീക രി ക്കു ന്നതും 
Cost of tender document - Rs. 19 ,000 + VAT. 

തുറക്കുന്നതുമാണ്. 
Time of completion - 18 months. 

ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
Class of Contractor - A Class. 

അടങ്കൽ തുകയും 
All prevailing conditions applicable to tenders in 

- (1) - (2) 

( 3 ) 
Irrigation and Public Works Departments are applicable to 
this tenders also . 

1/ ഇ / 2009 - 10 - കടലാക്രമണ പ്രതിരോധ 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണമേഖലാ ജലസേചന 

പണികൾ - പൂന്തുറയിൽ CES നമ്പർ 0078 - ന്റെ 
വിഭാഗം സൂപ ണ്ടിംഗ് എഞ്ചിനീയർ, തിരു വ ന ന്ത പുരം 

40 മീറ്റർ വടക്ക് നിന്ന് 90 മീറ്റർ തെക്കോട്ട് 
താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് കേരള പൊതുമരാമത്ത്വകുപ്പിലോ 

കടൽഭിത്തിയുടെ പുനരുദ്ധാരണ പണികൾ - 
ജലവിഭവ വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത 

രൂപ 9,75, 000 

24,400 


ക്രമ 


1 / 


| 1 


2nd JUNE 2009 ] 


IRRIGATION DEPARTMENT 


205 


( 1) 


(2 ) 


( 3 ) 


28 , 150 


3 


al 


2 2 / ഇഇ / 2009 - 10 - കടലാക്രമണ പ്രതിരോധ 

പണികൾ-പൂന്തുറയിൽ CES നമ്പർ 0078 - ന്റെ 
50 മീറ്റർ തെക്ക് നിന്ന് 100 മീറ്റർ നീളത്തിൽ 
കടൽഭിത്തിയുടെപുനരുദ്ധാരണ പണികൾ - 
രൂപ് 11,25,000 
3/ ഇഇ / 2009- 10 - കടലാക്രമണ പ്രതിരോധ 
പണികൾ-പൂന്തുറയിൽ CES നമ്പർ 0077 - ന്റെ 
തെക്കോട്ട് 100 മീറ്റർ നീളത്തിൽ നിലവിലുള്ള 
കടൽഭിത്തിയുടെ പുനരുദ്ധാരണ പണികൾ - 
രൂപ് 11,50, 000 
4 4/ ഇഇ / 2009 - 10 - കടലാക്രമണ പ്രതിരോധ 

പണികൾ- പൂന്തുറയിൽ CES നമ്പർ 0077 - ന്റെ 
വടക്ക് നിന്ന് 100 മീറ്റർ തെക്കോട്ട് നിലവിലുള്ള 
കടൽഭിത്തിയുടെ പുനരുദ്ധാരണ പണികൾ 
രൂപ് 11 ,25,000 


10 10 / ഇള /2009 - 10 - വെള്ളപ്പൊക്കക്കെടുതികൾ - 

വിളവൂർക്കൽ പഞ്ചായത്തിൽ കുണ്ടമൺകടവ് 
പാലത്തിന് താഴ്ഭാഗത്ത് കരമന നദിയുടെ 
ഇടതുകരയിൽ സംരക്ഷണ ഭിത്തി, ഓട, 
കുളിക്കടവ് എന്നിവയുടെ അടിയന്തിര നിർമ്മാണ 

പണികൾ (പുനർദർഘാസ്) - രൂപ 7,50,000 18, 750 
- ദർഘാസ് പ്രമാണത്തിന്റെ വില - ക്രമ നമ്പർ 2 , 4, 8 
ഇവ യ് ക്ക് രൂപ 1700 + വാറ റ് , കമ ന മ്പർ 3 - ന് 
രൂപ 1800 + വാറ്റ്, ക്രമ നമ്പർ 7 - ന് രൂപ 2 , 200 + വാറ്റ്, 

ക മ ന മ്പർ 9 - ന് രൂപ 2, 300 + വാറ്റ്, മറ്റു ള്ള വയ് ക്ക് 
രൂപ 1,500 + വാറ്റ്. 

- ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - 6 - 6- 2009 ഉച്ചയ്ക്ക് 1 മണി വരെ. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 6 - 6 - 2009 വൈകുന്നേരം 4 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 6 - 6 - 2009 
വൈകുന്നേരം 4 . 30 മണി. 


28 , 750 


28, 150 


5 5 / ഇഇ/ 2009 - 10 - കടലാക്രമണ പ്രതിരോധ 

പണികൾ- കൊല്ലങ്കോട് CP 6045- നും CP 
6044 - നും ഇടയ്ക്ക് 67 മീററർ നീളത്തിൽ 
കടൽഭിത്തിയുടെ അടിയന്തിര അറ്റകുറ്റ 
പണികൾ രൂപ 8,00, 000 


20, 000 


6 6 / ഇഇ/ 2009 - 10 - കടലാക്രമണ പ്രതിരോധ 

പണികൾ- കൊല്ലങ്കോട് CP 6038 - നും CP 
6037 - നും ഇടയ്ക്ക് 70 മീററർ നീളത്തിൽ 
കടൽഭിത്തിയുടെ അടിയന്തിര അറ്റകുറ്റ 
പണികൾ - രൂപ 8,00,000 


കരാറുകാരുടെ യോഗ്യത " സി യും അതിനുമുകളിലും. 

പണിതീർക്കേണ്ട കാലാവധി - ദർഘാസ് നമ്പർ 9 - ന്, 
2010 മേയ് 31 വരെ, മററുള്ളവയ്ക്ക് 4 മാസം. 

കേരള സർക്കാരിന്റെ 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ 
ജല സേചന വകുപ്പിന് ബാധ ക മായ ( പാഥ മിക കരാറും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അധികാരപ്പെടുത്തി ആവശ്യ 
മായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട് നിരതദ്രവ്യവും ഉള്ളടക്കം ചെയ്തി 
ട്ടില്ലാത്ത ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 
1990 - ലെ കേരള നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധി നിയമ 
ത്തിലെ എല്ലാ വ്യവസ്ഥകളും ജലസേചന വകുപ്പിലെ ദർഘാ 
സുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. 


20,000 


1 


7 / ഇഇ/ 2009 - 10 - കടലാക്രമണ പ്രതിരോധ 
പണികൾ- പനത്തറക്കരയിൽ ഗോയിൻ 
G, - ന്റെ തെക്ക് ഭാഗത്തായി 100 മീററർ 
നീളത്തിൽ കടൽഭിത്തിയുടെപുനരുദ്ധാരണ 
പണികൾ - രൂപ 14 ,40 ,000 


- 36, 000 


Co 


8/ ഇള / 2009 - 10 - കടലാക്രമണ പ്രതിരോധ 
പണികൾ-പൂന്തുറയിൽ CES നമ്പർ 0076 - ന്റെ 
വടക്ക് 100 മീററർ നീളത്തിൽ നിലവിലുള്ള 
തകർന്ന കടൽഭിത്തിയുടെ പുനരുദ്ധാരണ 
പണികൾ - രൂപ 11, 00 , 000 


തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന 
ദർ ഘാ സു ക ളോ ടൊപ്പം ജി . ഒ . ( എം . എ സ്. ) 135 / 97 

കോ - ഓപ്പറേറ്റീവ് തീയതി 13 - 11 - 1997 നിഷ്കർഷിക്കുന്ന 
സർട്ടിഫിക്കറ്റും കൈവശമുള്ള പ്രവർത്തികളുടെ വിവരങ്ങളും 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 

പൊതുമരാമത്ത്/ ജലസേചന വകുപ്പുകളിലെ ദർഘാസുകളെ 
സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


27 ,500 


9 


9/ ഇഇ / 2009- 10 - വെള്ളപ്പൊക്ക നിയന്ത്രണം 
പഴവങ്ങാടി തോടിന്റെ ഒബ്സർവേറ്ററി മുതൽ 
കണ്ണമ്മൂല വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ 
അടിഞ്ഞുകൂടുന്ന ചെളിയും വണ്ടലും 
മാലിന്യങ്ങളും മാറ്റുന്നതും വൃത്തിയാക്കുന്നതുമായ 
പണികൾ ( 2009 ജൂൺ മുതൽ 2010 മേയ് 
വരെ) രൂപ 15,00 ,000 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
വൻകിട ജലസേചന വിഭാഗം, 
തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


37, 500 


PRE - QUALIFICATION RE -TENDER NOTICE 
No, D2/11/DIR /INDT/ 2006 ( 1). 

12th May 2009 . 
The Director, Inland Navigation Directorate, Kallada House, Asramam P. O ., Kollam for and on behalf of the Governor 
of Kerala invites bids for Pre - qualification and competitive tender for award of work in separate sealed covers for the 
following works from financially sound and well experienced Registered ‘ A ’ class Contractors / firms of 
Irrigation /P . W . D . who have satisfactorily completed at least one similar work having Estimate P. A . C ./ Revised Estimate 
PAC worth 50 % of Estimate PAC of the concerned work . 


206 


KERALA GAZETTE 


[PART III 


Si. 
No. 


Tender No . and Name of work with 

Estimate PAC 


1/PQ /DIR /INDT/ 2009 - 10 - TFC — Development of State Waterway from Kovalam to Akkulam Kayal 
ch . 0 .00 km to 16 .045 km Part Side protection works from Kovalam to Akkulam Kayal ch . 0 .00 km to 16 . 045 km . — 
Reach III from SM lock to Ponnara Bridgech . 6040 to 8780m — Rs. 465. Lakhs. 
2 /PQ /DIR /INDT/ 2009- 10 - TFC — Development of State Waterway from Kovalam to Akkulam Kayal 
ch . 0 .00 km to 16 .045 km Part I — Side protection works from Kovalam to Akkulam Kayal ch . 0. 00 km . to 16 .045 km . 
Reach IV from Ponnara Bridge to Vallakkadavu — ch . 8780 to 9980m . - Rs. 204 Lakhs. 
3/PQ /DIR / INDT/2009 - 10 - TFC — Development of State Waterway from Kovalam to Akkulam Kayal 
Ch . 0.00 km . to 16 .045 km . Part 1 Side protection works from Kovalam to Akkulam Kayal ch . 0 .00 km . to16 .045 km . 
Reach V from Vallakkadavu to Chakka ch . 9980 to 11820 m . - Rs. 340 Lakhs. 
4 /PQ /DIR /INDT/2009 - 10 - TFC — Development of State Waterway from Kovalam to Akkulam Kayal 
ch . 0 .00 km to 16 .045 km Part Side protection works from Kovalam to Akkulam Kayal ch . 0 . 00 km . to 16 . 045 km . 
Reach VI from Chakka to Vayanasala ch . 11820 to 13110m . - Rs. 246 Lakhs. 
5 /PQ/DIR /INDT/ 2009 - 10 — TFC — Development of State Waterway from Kovalam to Akkulam Kayal 
ch . 0.00 km to 16 .045 km Part 1 — Side protection works from Kovalam to Akkulam Kayal ch . 0 .00 km . to 16 .045 km . 
Reach VII from Vayanasala to Vazhavila ch . 13110 to 14745m . — Rs. 316 Lakhs. 


4 


5 


6 /PQ / DIR / INDT/ 2009 - 10 - TFC — Development of State Waterway from Kovalam to Akkulam Kayal 
ch . 0 .00 km to 16 .045 km Part I — Side protection works from Kovalam to Akkulam Kayal ch . 0 .00 km . to 16 .045 km . 
Reach VIII from Vazhavila to Akkulam ch . 14745 to 16045m — Rs. 236 Lakhs . 


7 /PQ /DIR / INDT/ 2009- 10 - TFC — Development of State Waterway from ISRO Bridge to Kadinamkulam Kayal from 
ch . 16 . 14 km to 27 .45 km (Left out works ) Part I — Left out works from ISRO Bridge to Pallithura ch . 16 .14 km . 
to 17 .67 km . — Rs. 235 Lakhs. 


Name of division — Inland Navigation Division , Kollam . 
E . M . D . for each work — Rs. 50 ,000 . 
Date upto which the tender forms will be issued — 11 -6 -2009 , 1 p .m . 
Last date and time for the receipt of tender forms— 18 -6 - 2009 , 4 p.m . 
Date and time of opening of pre- qualification documents — 18 -6 -2009, 4.30 p.m . 
Time of completion — 9 months. 
Details of Principal items of works involved : 


Sl . 
No . 


PQ No. 

1 

(4) 
36535 


PQ No. PQ No. 
2 3 

(5) (6) 
16055 24567 


PQ No. 
4 

(7) 
17276 


PQ No . 
5 

(8) 
21863 


PQ No. 
6 

(9) 
17409 


PQ No. 

7 
(10) 
19261 


(1) 
1 


1 / 709 


2 . 


M3 


ME 


2217 


2017 


955 


955 


1497 


1497 


1043 


1043 


1296 


1296 


1052 


1052 


1049 


1049 


Description 

Unit 
of work 
(2) 

(3) 
Earthwork for M3 
deepening canal and 
de -silting 
RCC 1:1, 5 :3 for 
pile and slab 
CC 1:3:6 
Reinforcement Quintal 
works 
Dry rubble work 
Boat jetty 

Nos. 
Foot bridge 


M3 


269 


937 


1463 


1021 


1270 


1029 


1008 


3 
4 


2720 


1172 


1836 


1281 


1590 


1292 


1294 


M3 


540 


378 


270 


540 


270 


567 


5 
6 
7 


No . 


2nd JUNE 2009 ] 


IRRIGATION DEPARTMENT 


207 


Details of Machinery required : 


Si. 
No . 


Unit 


PQ No. 

1 


PQ No. 

2 


PQ No. 

3 


PQ No. 

4 


PQ No. 

5 


PQ No. PQ No . 
6 

7 


of 


No. 


1 


1 


1 


No. 


1 
2 
3 
4 


Description 

of work 
JCB /Pocclain 
Dredger 
Mechanised Boat 
Truck / Tipper Lorry 
Crane, Other 
Lifting Mechanism 
Concrete Mixer, 
Vibrator etc . 


No. 


No. 


- 4 

2 


4 
2 


4 
2 


4 
2 


4 
2 


No. 


No. 


CONDITIONS 


1. Registered ‘ A ’ Class Contractors/firms in Irrigation Department/KPWD who have experience in carrying out large 

works and who consider themselves capable of carrying out these types of works may obtain P . Q . documents and 
tender documents from the office of the undersigned on any working day upto the date and time noted , on 
payment of Rs. 25 ,000 + VAT in cash directly . Those who require further copies may deposit Rs. 12 ,500 + VAT for each 
additional copy. 
Prospective bidders should have completed at least one similar work with estimate PAC /Revised Estimate PAC 
without considering tender variation worth 50 % of the Estimate PAC as specified against each work within the last 
five years. A certificate to this effect from the agreement executing authority of the completed work shall invariably 
be submitted along with the application for P . Q . documents and tender documents, failing which the P. Q . 
documents will not be issued to him /them (applicant). (Applications without this certificate will not be considered ). 
The contractors/ firms should attach an affidavit along with the P. Q . documents stating whether or not any works 
carried out by him /them were terminated due to his /their fault so far. Documents showing the ownership of the 
essential plants or machineries required for the work should be submitted along with the P. Q . documents . 


3 . The P . Q . documents and tender documents will not be issued after the date and time specified under any 

circumstances. The duly filled up pre - qualification documents ( 3 copies ) along with E . M . D . and preliminary 
agreement in one sealed cover and tender for work in another sealed cover, writing clearly over the cover 
specifying whether it contains P . Q . documents/tender documents with name of bidder and name of work and then 
enclosing these two covers in a single cover duly superscribing the name of work and name of contractor and 
send the same by Registered Post, so as to reach the office of the undersigned before 4 p.m . on the date specified . 
The P. Q . documents and tender documents received after the time notified above will not be considered under any 
circumstances. The tenders received after the stipulated date and time due to postal delays or tender through 
courier service /or delivered directly will not be accepted . The undersigned reserves the right to deny 
pre - qualification to any of the applicants and to reject the tender submitted by any of the applicant without 
assigning any reason thereto . If the last date of receipt of the tender happens to be a holiday , tenders will be 
received upto the stipulated time on the next working day. Preliminary agreement on stamp paper worth Rs. 50 duly 
filled up and signed ( to be enclosed with P. Q . documents) and sufficient Earnest Money Deposit duly pledged in 
favor of the Director, Inland Navigation Directorate , Kollam should be enclosed in a separate sealed cover 
superscribing “ Earnest Money ” and attach separately to the cover containing P. Q . documents for the works . 
Tenders received without the above mentioned documents shall summarily be rejected . 


Pre - qualification documents alone will be opened at 4 .30 p . m . on the dates specified . After evaluation of the 
Pre - qualification document in the office of the undersigned , the same will be submitted to the Chief Engineer , 
Irrigation and Administration , Thiruvananthapuram for approval and final selection by the pre -qualification committee . 
Only those tenders , submitted by the contractors /firms who are pre - qualified by the committee shall be opened and 
scrutinized later on . Tenders of contractors/firms who have not been pre - qualified will be summarily rejected without 
opening the tenders and will be returned to the tenderer on proper receipt. Those who intended to form consortium 
or joint venture agreement should obtain prior approval of the Director before obtaining the tender documents. 
The date and time for opening of tenders of work will be intimated well - in - advance to the concerned contractor / 
firm who is pre- qualified. 


208 


KERALA GAZETTE 


[PART III 


5 . Besides security deposit , 10 % of the PAC as Bank guarantee should be submitted by the selected bidder at the 

time of executing agreement. All the conditions contained in G .O . (P ) No. 84 /97 dated 19 -8 - 1997, G . O . (P ) No. 13 /98/ 
P. W . D . dated 21 - 2 - 1998 , G . O . (Ms) No. 43/99/IRD dated 9 -6 - 1999, G .O . (Ms) No. 2 /2005/PWD dated 7 - 1 -2005 and 
amendments thereto and other rules prevailing with regard to tender for works in Irrigation Department/PWD will be 

applicable to this tender also . 
6 . For getting tender and PQ documents, original certificates should be produced . 


Inland Navigation Directorate , 
Kallada House, Ashramam P. O ., 
Kollam . 


( Sd .) 
Director 


RE- TENDER NOTICE 


PRE - QUALIFICATION TENDER NOTICE 


No. D2 -11/INDT/2006 (2 ). 


12th May 2009 . 


No. DB1/03 (Vol. II) . 


14th May 2009. 


bif work in separclass 
Contracho are fina 


Competitive tenders in sealed covers superscribing 
the name of works are invited for and on behalf of the 
Governor of Kerala by the Director, Inland Navigation 
Directorate , Kollam from contractors of eligible class. The 
tender forms and other details can be had from the office 
of the undersigned upto 1 p . m . on 8 -6 - 2009 . The 
tenders will be received upto 4 p . m . on 12 -6 - 2009 by 
Registered Post and will be opened at 4 .30 p . m . on the 
same day. Tender received after the stipulated date and 
time due to postal delays or tenders send by courier 
service /directly will not be accepted . In case , the last date 
for receipt of tender happens to be a holiday, tenders will 
be received upto 4 p.m . on the next working day. 


The Superintending Engineer , Project Circle , 
Muvattupuzha on behalf of the Governor of Kerala, invite 
bids for pre-qualification and competitive tender for award 
of work in separate sealed covers for the work from 
Registered “ A ” Class Contractors/ Firms of Irrigation 
Department/KPWD /Railway who are financially stable . 
Intending contractors / firms should have previous 
experience of completing at least one single work , the 
estimate P . A . C . of which should be more than 50 % value 
of the work intended to be executed . 


Tender No. — P. Q . 1/SEPCM / 2009- 10 . 


Name of work — MVIP — Constructing Peringazha 

M . D . from Ch . 1580m to 3100m including C . D . 
Works — Balance Work ( under MVIP Division No . 
III, Muvattupuzha) 


Si. 


Tender No . and Name of 
Work with Estimate PAC 


E .M .D . 

Rs. 


No. 


1/DIR / INDT/ 2009 - 10 — TFC – Development 
of State Waterways from Kovalam to 
Akkulam from Ch . 0 .00 to 16 .045 km . 
Part I— Side protection works from Kovalam 
to Akkulam Kayal Ch . 0 .00 to 16 .045 km . 
Reach 1- from Poonthura to Moonnattumukku 
Ch. 4980 to 5440 m . (Kollam Division ) 
Rs. 77 Lakhs 


Estimate P. A . C . — Rs. 170 Lakhs. 
E . M . D . — Rs. 50,000 . 
Cost of tender form - Rs. 50 ,000 + VAT @ 12.5 % . 

Date and time of sale of tender form — 13 -7 -2009 to 
17 -7 -2009 upto 1 p .m . 

Last date and time of receipt of tender (by Regd. 
Post only) — 28 -7 -2009 upto 3 p.m . 

Opening date and time (P. Q . bid only) — 28 -7-2009 at 
4 p . m . 


50 ,000 


2/DIR /INDT/2009 -10 _ Do. Reach II — 
from Moonnattumukku to S . M . Lock 
Ch. 5440 to 6040 m . (Kollam Division ) 
Rs. 108 Lakhs 


50,000 


Cost of tender documents — Rs. 11,600 + VAT for 
Sl. No . 1, and Rs. 16 ,200 + VAT for Sl. No. 2 . 

Time of completion 9 months. 
Class of Contractor — ‘ A ’ Class . 

All prevailing conditions applicable to tenders in 
Irrigation and Public Works Departments are applicable to 
this tender also . 


Time of Completion — 12 months. 
Minimum amount of completion certificate required 

from agreement authority as per Estimate PAC 
within last five years — 50 % Estimate P . A . C . 

of the work . 
The work includes the following principal work items 
E . W . Excavation 

2800 M 
Medium rock blasting 

1010 M 
3. Hard rock blasting 

1354 M 
Chemical blasting 

216 M 
Earth filling 

1893 M 
Cement concrete 1 :4 : 8 

496 M 


iriino 


TLLLLL 


Inland Navigation Directorate , 
Kollam . 


(Sd .) 
Director 


2nd JUNE 2009 ] 


IRRIGATION DEPARTMENT 


209 


TL| 


- 


7 . Cement concrete 1 :3 :6 (Graded ) – 753 M 
8 . Re - inforced Cement concrete 1: 11/2 :3 — 236 M 
9 . Cement concrete 1 :2 :4 

1494 MB 
10 . Reinforcement 

506 Qtl. 
11 . Plastering 

3707 M 
12 . R . R . in cement mortar 1 :6 

218 MB 
The following are the essential plants and equipments 
required for the execution of the above mentioned work 
(1) Pump Set 5 HP 

3 Nos. 
(2) Concrete mixer 

3 Nos. 
(3) Tipper/Lorry 

3 Nos. 
(4 ) Vibrator 

3 Nos. 
(5) Road Roller 

1 No. 
(6 ) Jack hammer 

3 Nos . 
(7) Dozer, JCB , Pocklain 

- 1 No. 
(8) Compressor ( 200 cfm to 300cfm ) – 1 No . 


work and the name of contractor and send the same by 
Registered Post/ Speed Post (courier will not be accepted ) 
so as to reach the office of the undersigned before 
3 p . m . on the date fixed for last date of receipt. The 
Pre - qualification documents and tender documents 
received after the time notified above will not be 
considered under any circumstances. The tenders received 
after the stipulated date and time due to postal delays or 
any other reason will not be considered . The department 
shall not be responsible for postal delays. Tender through 
courier service/ directly will not be accepted . The 
under signed reserves the right to deny pre - qualification 
of any of the applicants and to reject the tender 
submitted by any of the applicant without assigning any 
reason thereto . If the last date of receipt of the tender 
happens to be a holiday, tenders will be received upto the 
stipulated time on the next working day. Preliminary 
Agreement on Stamp Paper worth Rs. 50 duly filled up 
and signed and sufficient Earnest Money Deposit duly 
pledged in favour of Superintending Engineer, Project 
Circle , Muvattupuzha should be enclosed along with the 
tender documents for the work . Tenders received without 
the above mentioned documents shall summarily be 
rejected . 


CONDITIONS 


The pre- qualification documents alone will be opened 
on the Pre-qualification bid opening date. After evaluation 
in the office of the undersigned the same will be 
submitted to the Chief Engineer, for approval and final 
selection by the pre- qualification committee of Chief 
Engineers. Only those tenders for works submitted by 
contractors/ firms who are pre - qualified by the Chief 
Engineer s committee shall be opened and scrutinized later 
on. Tenders of works of contractors/ firms who have not 
been pre - qualified will be summarily rejected without 
opening and the unopened tenders will be returned to the 
tenderers on proper receipt. 


Registered “ A ” Class Contractors/Firms in Kerala 
Irrigation department or KPWD who have experience in 
carrying out large works and who consider themselves 
capable of carrying out the work may obtain 
Pre - qualification documents and the tender documents 
from the office of the undersigned on any working day 
between 11 a .m . and 4 p .m . as detailed above on payment 
of Rs. 50 ,000 + VAT @ 12 .5 % in cash directly. Those who 
require further copies of the documents may deposit 
Rs. 25 ,000 + VAT @ 12 . 5 % for each additional copy . 

Prospective contractors/firms should have completed 
at least one single work , the estimate P . A . C . of which 
should be more than 50 % value of the work now 
tendered within last five years . A certificate to this effect 
from the agreement executing authority of the completed 
work shall invariably be submitted along with the 
application for PQ documents and tender documents, 
failing which the PQ documents will not be issued to 
him . The certificate should contain the details such as, 
Name of work , Agreement No., Date of starting the work , 
Date of completion , Time of completion as per original 
agreement, estimate PAC of the work . The contractors/ 
firms should attach an affidavit along with the PQ 
documents stating whether or not any works carried out 
by him or them were terminated due to his/their fault. 

The Pre - qualification documents and tender 
documents will not be issued after 1 p . m . on last issue 
date under any circumstances. The duly filled up 
pre- qualification documents (3 Nos., one no . original and 
two duplicate ) along with EMD and preliminary agreement 
in one sealed cover and tender for work in another sealed 
cover , writing clearly over the cover specifying whether it 
contains PQ documents/ tender documents with name of 
bidder and name of work and then enclosing these two 
covers in a single cover duly superscribing the name of 


The date and time of opening of tenders of work of 
contractors/firms who are pre-qualified will be intimated to 
the concerned well in advance. Besides security deposit , 
10 % Bank Guarantee should be sumitted by the selected 
bidder at the time of executing agreement. One percent of 
the value of work done shall be recovered and released 
to the Kerala Construction Workers Welfare Fund from 
each bill at the time of payment. The Kerala Value Added 
Tax Act vide G .O . (P ) No. 540 /2008/ Fin dated 1 - 12 - 2008 
shall be applicable to these works contracts . All the 
conditions contained in G . O . ( P ) No . 84 / 97 dated 
19 - 8 - 1997 , G . O . (P ) 13 /98 /PWD dated 21-2 - 1998 and 
G . O . (MS) No. 43 / 99 /IRD , dated 9 -6 - 99 and other rules 
prevailing with regard to tender for works in Irrigation 
Department and PWD will be applicable for this tender 
also . Those who intended to form consortium or joint 
venture agreement should obtain prior approval of the 
Superintending Engineer before obtaining the tender 
documents. 


210 


KERALA GAZETTE 


| [PART III 


|| 


| 


| 


ഈ പ്രവർത്തിക്ക് താഴെ പറയുന്ന യന്ത്രസാമഗ്രികൾ 

ആവശ്യമുണ്ട് 
- (1) പമ്പ് സെറ്റ് 5 HP 

3 എണ്ണം 
(2) കോൺക്രീറ്റ് മിക്സർ 

3 എണ്ണം 
- ടിപ്പർ ലോറി 

3 എണ്ണം 
(4) വൈബ്രേറ്റർ 

3എണ്ണം 
(5) റോഡ് റോളർ 

1 എണ്ണം 
- (6) ജാക് ഹാമർ 

3 എണ്ണം 
(7) ഡോസർ ജെ . സി. ബി . പൊക്ലയിൻ - 1 എണ്ണം 
(8) കമ്പസ്സർ (200 cfm to 300 cfm ) - - 1 എണ്ണം 


| 


| 


| 


| 


| 


നിബന്ധനകൾ 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
പ്രോജക്ട് സർക്കിൾ, മൂവാറ്റു പുഴ താഴെ വിവരിക്കുന്ന 
പ്രവർത്തിക്കുവേണ്ടി മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവർത്തി 
ക്കുമുള്ള മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ താഴെ സൂചിപ്പി 
ക്കുന്ന വിധത്തിലുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തു 
ന്നതിൽ പരിചയസമ്പന്നരും സാമ്പത്തിക ശേഷിയുള്ളവരും 
കേരള ജലസേചന വകുപ്പിലേയോ/ പൊതുമരാമത്തു വകുപ്പി 
ലേയോ “ എ ക്ലാസ് രജിസ്ട്രേഷനുള്ളവരും താഴെ വിവരി 
ക്കുന്ന പ്രവർത്തികളുടെ അടങ്കൽ തുകയുടെ 50 % എങ്കിലും 
അടങ്കൽ തുകയ്ക്കുള്ളഒറ്റ പ്രവർത്തി കഴിഞ്ഞ അഞ്ച് വർഷ 
ത്തിനുള്ളിൽ തൃപ്തികരമായി ചെയ്തുതീർത്തിട്ടുള്ളവരുമായ 
കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും ക്ഷണിച്ചു 
കൊള്ളുന്നു . 

പി . ക്യൂ .ദർഘാസ് നമ്പർ - 1/എസ്. ഇ . പി. സി. എം./2009-10. 

പ്രവൃത്തിയുടെ പേര്- എം . വി. ഐ . പി . മൂവാറ്റുപുഴ 
ഡിവിഷന്റെ കീഴിലുള്ള പെരിങ്ങഴ മെനർ ഡിസ്ട്രിബ്യൂട്ടറി 
യുടെ ചെ . 1580 മീ . മുതൽ 3100 മീ . വരെയുള്ള കനാൽ 
നിർമ്മാണം- സി. ഡി . വർക്കുകൾ ഉൾപ്പെടെ- ശേഷിച്ച പണികൾ 

അടങ്കൽ തുക -രൂപ 170 ലക്ഷം. 
നിരതദ്രവ്യം -രൂപ 50,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 50,000+ VAT @ 12.5 %. 
- ഫാറം വിൽക്കുന്ന തീയതിയും സമയവും 13 - 7 - 2009 
മുതൽ 17 - 7 - 2009 ഉച്ചയ്ക്ക് 1 മണി വരെ. 

ഫാറം സ്വീകരിക്കുന്ന തീയതിയും സമയവും ( രജി 
സ്റ്റേർഡ് തപാലിൽ മാത്രം) - 28- 7 - 2009, 3 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും ( പി . ക്യു . 
ബിഡ് മാത്രം) - 28 - 7 - 2009, 4 മണി. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 12 മാസം. 


കേരള ജലസേചന വകുപ്പിലെയോ/ പൊതുമരാമത്ത് 
വകുപ്പിലെയോ “ എ ക്ലാസ് രജിസ്ട്രേഷനുള്ളവരും പ്രവർത്തികൾ 
ഏറ്റെടുത്ത് നട ത്തു ന്ന തിൽ പരി ച യ സ മ്പ ന്നരും 
സാമ്പത്തിക ശേഷിയുള്ള കരാറു കാർ സ്ഥാപന ങ്ങൾക്ക് 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവർത്തിക്കും ഉള്ള ദർഘാ 
സുകൾ താഴെ ഒപ്പുവച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ 
നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ 
വൈകുന്നേരം 4 മണിവരെ ദർഘാസ് ( പമാ ണ ത്തിന്റെ 
വിലയായ രൂപ 50 , 000 + വാറ്റ് @ 1 2 . 5 % പണ മായടച്ച് 
വാങ്ങാവുന്നതാണ്. കൂടുതൽ കോപ്പികൾ ആവശ്യമുള്ളവർ 
കോപ്പി ഒന്നിന് രൂപ 25,000 + വാറ്റ് 12 . 5 % പണമായടച്ച് 
വാങ്ങാവുന്നതാണ്. 


അപേക്ഷകൻ സമർപ്പിക്കേണ്ട കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൽ 
(എഗ്രിമെന്റ് അധികാരിയിൽ നിന്നും കഴിഞ്ഞ 5 വർഷത്തിനു 
ള്ളിൽ) ഉണ്ടാ യിരിക്കേണ്ട കുറഞ്ഞ എസ്റ്റിമേറ്റ് തുക - ടി 
വർക്കിന്റെ അടങ്കൽ തുകയുടെ 50 %. 
പ്രവൃത്തിയുടെ ഏകദേശ വിവരണം 
1. (a ) മൺ പണി 

2800ക്യുബിക് മീറ്റർ 
- ( b) മീഡിയം റോക്ക് 

പൊട്ടിക്കൽ 


- 


1010 


1010 


-- തൽപ്പരരായ കരാറുകാർ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ 
ഉദ്ദേശിക്കുന്ന പ്രവർത്തികളുടെ 50 ശതമാനത്തിൽ കുറയാത്ത 
അടങ്കൽ തുകയ്ക്കുള്ളഒറ്റ പ്രവർത്തി കഴിഞ്ഞ അഞ്ചു 
വർഷത്തിനുള്ളിൽ തൃപ്തികരമായി ചെയ്തു തീർത്തിട്ടുള്ളവരും 
ആയിരിക്കണം. മേൽ വിവരിച്ച പ്രകാരം ചെയ്തുതീർത്തിട്ടുള്ള 
പവർ ത്തിയുടെ എ ഗി മെ ന്റ് അ ധി കാരി നൽകുന്ന 
സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 
ഇതിൽ വീഴ്ച വരുത്തുന്നവർക്ക് മുൻ യോഗ്യതാ നിർണ്ണ 
യത്തിനും പ്രവർത്തിക്കുമുള്ള ദർഘാസുകൾ നൽകുന്നതല്ല. 
സാക്ഷ്യപത്രത്തിൽ ചെയ്തു തീർത്തിട്ടുള്ള പ്രവർത്തിയുടെ 
താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായുംഉണ്ടായിരിക്കണം. 
1. പ്രവർത്തിയുടെ പേര് 
-- എഗ്രിമെന്റ് നമ്പർ 

പ്രവർത്തി തുടങ്ങിയ തീയതി 
4. പ്രവർത്തി ചെയ്തുതീർത്ത തീയതി 
5. എഗ്രിമെന്റ് പ്രകാരം പണി തീർക്കേണ്ട കാലാവധി 
- 6. പ്രവർത്തിയുടെ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള തുക 

താൻ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തികൾ ഒന്നുംതന്നെ 
തന്റെ കുറ്റം മൂലം റദ്ദാക്കപ്പെട്ടിട്ടില്ല . എന്ന് പ്രസ്താവിച്ചിട്ടുള്ള 
സത്യവാങ്മൂലം അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

യാതൊരു കാരണവശാലും മുൻ യോഗ്യതാ നിർണ്ണയ 
ത്തിനും പ്രവർത്തിക്കുമുള്ള ദർഘാസുകൾ ഫോറം വിൽപ്പന 
യുടെ അവസാന ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുശേഷം ലഭിക്കു 
ന്നതല്ല . 


- 


196 


1354 


216 


1893 


218 


496 


- 2. ( a ) പാറ പൊട്ടിക്കൽ 
- (b) കെമിക്കൽ ബ്ലാസ്റ്റിക്ക് 

കരാറുകാരന്റെ മണ്ണ് 
ഉപയോഗിച്ചുള്ള മണ്ണ് 
ഫില്ലിംഗ് 
കരിങ്കൽ കെട്ട് 
സിമന്റ് കോൺക്രീറ്റ് 1:4:8 
സിമന്റ് കോൺക്രീറ്റ് 1:3:6 
( ഗ്രേഡഡ്) 
റീ ഇൻഫോഴ്സ്ഡ് സിമന്റ് 
കോൺക്രീറ്റ് 1: 11 / 2:3 
സിമന്റ് കോൺക്രീറ്റ് 1:2:4 

കമ്പി 
10. 

തേപ്പ് 


753 


236 


1494 


506 ക്വിന്റൽ 
3707 സ്ക്വ യർ മീറ്റർ 


- പൂരിപ്പിച്ച ചോദ്യാവലികൾ അടങ്ങിയ മുൻ യോഗ്യതാ 
ദർഘാസ് ഫാറങ്ങളും (മൂന്ന് കോപ്പി, ഒരു അസ്സലും രണ്ട് 
പകർപ്പുകളും) സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് മാറത്തക്കവിധത്തി 
- ലുള്ള നിര ത ദ വ്യവും അ ൻ പത് രൂപ യിൽ കുറയാത്ത 


2nd JUNE 2009 ] 


IRRIGATION DEPARTMENT 


211 


മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടിയും കൂടി ഒറ്റ കവറിൽ 
മുദ്ര വച്ച കവറിനു പുറത്ത് പ്രവർത്തിയുടെ പേരും മുൻ 
യോഗ്യതാ നിർണ്ണയ ദർഘാസ് എന്നും മറ്റും ആലേഖനം 
ചെയ്തതും പ്രവർത്തിക്കുള്ള ദർഘാസുകൾ മറ്റൊരു കവറിൽ 
മുദ്ര വച്ച് കവറിനു പുറത്ത് പ്രവർത്തിയുടെ പേരും പ്രവർത്തി 
ക്കുള്ള ദർഘാസ് എന്നും മറ്റും ആലേഖനം ചെയ്ത്രണ്ടു 
കവറും കൂടി ഒറ്റ കവറിലാക്കി മുദ്ര വച്ച് പ്രവർത്തിയുടെ 
പേരും മറ്റും ആലേഖനം ചെയ്ത് താഴെ ഒപ്പ് വച്ചിരിക്കുന്ന 
ഉദ്യോഗസ്ഥന്റെ കാര്യലയത്തിൽ അതിനായി നിശ്ചയിച്ചിട്ടുള്ള 
അവസാന തീയതിക്കും സമയത്തിനും മുമ്പായി കിട്ടത്തക്ക 
വണ്ണം രജിസ്റ്റേർഡ്/ സ്പീഡ് തപാലിൽ അയക്കേണ്ടതാണ്. 
( കൊറിയർ സ്വീകരിക്കുന്നതല്ല ) . താമസിച്ച് ലഭിക്കുന്നതും 
രജിസ്റ്റേർഡ്/ സ്പീഡ് തപാലിൽ അല്ലാതെയും ലഭിക്കുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ ഡിപ്പാർട്ട്മെന്റ് 
ഉത്തരവാദിയായിരിക്കുന്നതല്ല. ദർഘാസ് സ്വീകരിക്കുന്ന 
അവ സാന ദിവസം പൊതു അവധിയായാൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം നിശ്ചിത സമയം വരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. 

മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള ദർഘാസുകൾ മാത്രം 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം വൈകുന്നേരം 
4 മണിക്ക് തുറക്കു ന്നതും ജല സേചന വകുപ്പ് ചീഫ് 
എഞ്ചി നീ യർ മാരുടെ കമ്മിറ്റിയുടെ പരി ഗ ണ ന യ് ക്കും 
അംഗീകാരത്തിനുമായി അയയ്ക്കുന്നതുമാണ്. ചീഫ് എഞ്ചിനീ 
യർമാരുടെ കമ്മിറ്റി മുൻ യോഗ്യതാ നിർണ്ണയിച്ച് അംഗീകരി 
ക്കുന്ന കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും ദർഘാസുകൾ 
മാത്രം പിന്നീട് തുറക്കുന്നതായിരിക്കും. അപ്രകാരം പ്രവർത്തി 
ക്കുള്ള ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി രജിസ്റ്റേർഡ് തപാലിൽ അറിയിക്കു 
ന്നതായിരിക്കും. 

- ചീഫ് എഞ്ചിനീയർമാരുടെകമ്മിറ്റിമുൻ യോഗ്യത നിർണ്ണ 
യിച്ച് അംഗീകരിക്കാത്ത കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും 
പ്രവർത്തിക്കുള്ള ദർഘാസുകൾ തുറക്കാതെ തന്നെ നിരസിക്കു 
ന്നതും ആയവ അപേക്ഷകൻ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 
നിശ്ചിത രസീതിൻ പടി തിരികെ കൊടുക്കു ന്ന തു മാ ണ് . 
സെക്യൂരിറ്റി ഡിപ്പോസിറ്റിനു പുറമേ പത്തുശതമാനം ബാങ്ക് 
ഗ്യാരണ്ടി കൂടി എഗ്രിമെന്റ് വയ്ക്കുമ്പോൾ നൽകേണ്ടതാണ്. 

കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ബിൽ 
തുകയുടെ ഒരു ശതമാനം അംശാദായമായി ബില്ലിൽ നിന്നും 
പിടിക്കുന്നതും നിധിയിലേക്ക് അടയ്ക്കുന്നതുമാണ്. 

1- 12- 2008 - ലെ സ . ഉ . ജി. ഒ.( പി ) നമ്പർ 540/2008 - ലെ കേരള 
മൂല്യവർദ്ധിത നികുതി ( വാറ്റ്) ഈ കരാർ പ്രവർത്തിക്ക് 
ബാധകമായിരിക്കും. 

19- 8 - 1997 - ലെ ഗവൺമെന്റ് ഉത്തരവ് നമ്പർ ജി . ഒ. ( പി ) 84 / 
97 പി . ഡബ്ല . ആന്റ് ടി.യിൽ പറയുന്ന എല്ലാ വ്യവസ്ഥകളും 
9 -6 - 1999 - ലെ ഗവൺമെന്റ് ഉത്തരവ് നമ്പർ ജി . ഒ. ( എം .എസ്.)43/ 
99/ ഐ . ആർ. ഡി .യിൽ പറയുന്ന എല്ലാ വ്യവസ്ഥകളും കേരള 
പൊതു മ രാ മത്ത്/ ജല സേചനവകുപ്പിലെ ദർഘാ സു കളെ 
സംബന്ധിച്ച് കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന മറ്റെല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 

മുൻ യോഗ്യതാ നിർണയത്തിന്റെ ദർഘാസ് സംബന്ധിച്ച് 
നില വിലുള്ള എല്ലാ വ്യവസ്ഥകളും മേൽ ദർഘാ സിനും 
ബാധകമായിരിക്കും. 


ദർഘാസ് പരസ്യം 
നമ്പർ DB - 144 / 09 . 

2009 മേയ് 19. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, മൂവാറ്റുപുഴ ജലസേചന പദ്ധതി, സബ്ഡിവിഷൻ 
നമ്പർ- XII , മോനിപ്പള്ളി താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് കേരള 
പൊതുമരാമത്ത് വകുപ്പിലെ ജലവിഭവ വകുപ്പിലെ അംഗീകൃത 
കരാറുകാരിൽനിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്ത്മുദ്രവച്ച കവറുകളിൽ 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദർഘാ സു കൾ താഴെ പറയുന്ന 
തീയതി വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്ന അന്നേദി 
വസം 4. 30 ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ, അപ്പോൾ 
ഹാജരുള്ള കരാറുകാരുടെയോ, അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണ 
വശാൽ ടി ദിവസം പൊതു ഒഴിവ് പ്രഖ്യാപിക്കപ്പെടുന്നപക്ഷം, 
അടുത്ത പ്രവർത്തിദിവസം നാലുമണിവരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും 4.30 - ന് തുറക്കുന്നതുമാണ്. 
ക്രമ 

ദർഘാസ് നമ്പരും 
നമ്പർ 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 
- അടങ്കൽ തുകയും 

രൂപ് 
1 DB- 1/ 2009 - മൂവാറ്റുപുഴ ജലസേചന 
പദ്ധതി-കൂത്താട്ടുകുളം ഡിസ്ട്രിബ്യൂട്ടറി 
ചെയിനേജ് 3725 m മുതൽ 7975 m 
വരെയുള്ള കനാൽ വൃത്തിയാക്കൽ - 
രൂപ 55,000 

1, 400 
DB - 2/ 2009 - മൂവാറ്റുപുഴ ജലസേചന 
പദ്ധതി-കൂത്താട്ടുകുളം ഡിസ്ട്രിബ്യൂട്ടറി 
ചെയിനേജ് 1500 m മുതൽ 3725 m 
വരെയുള്ള കനാൽ വൃത്തിയാക്കൽ - 
രൂപ 35, 000 


900 


3 DB- 3/ 2009 - മൂവാറ്റുപുഴ ജലസേചന 

പദ്ധതി-കൂത്താട്ടുകുളം ഡിസ്ട്രിബ്യൂട്ടറി 
ചെയിനേജ് 0 m മുതൽ 1500 m വരെയുള്ള 
കനാൽ വൃത്തിയാക്കലും മെയിൻ കനാൽ 
ചെയിനേജ് 28540 m - ൽ കുറുകെ ബസ്സ് 
ഇടീലും - രൂപ 29, 000 


750 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1 - ന് രൂപ 
400 + വാറ്റ് @ 12 .5 % , ക്രമനമ്പർ 2, 3 ഇവയ്ക്ക് രൂപ 300 + 
വാറ്റ് @ 12.5 % . 

- ദർഘാസ് ( പമാ ണ ങ്ങൾ ലഭിക്കുന്ന തീയതിയും 
സമയവും- 2 -6 - 2009 മുതൽ 4- 6 - 2009 ഉച്ചയ്ക്ക് 1 മണി വരെ. 


പൂരിപ്പിച്ച ദർഘാസ് പമാ ണ ങ്ങൾ സ്വീക രി ക്കുന്ന 
അവസാന തീയതി--8 -6 - 2009 . 

കരാറുകാരന്റെ ക്ലാസ് " ഡി - യും അതിനു മുകളിലും, 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 1 മാസം. 

ദർഘാസ് പ്രമാണങ്ങളിൽ മറ്റ്ദിവസങ്ങളും താഴെ ഒപ്പ് 
വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 4 -6 - 2009 
ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് പ്രമാണങ്ങളുടെ വിലയും 
വിൽപ്പനനികുതിയും മൊത്തം പണമായി അടച്ച് രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
പൊതുമരാമത്ത്വകുപ്പിലെ / ജലവിഭവവകുപ്പിലെ അംഗീകൃത 
കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും അന്യോന്യം കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . നിശ്ചിത സമയത്തിന് ശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരുകാരണവശാലും സ്വീകരി 
ക്കുന്നതല്ല . നിരതദ്രവ്യം മൂവാറ്റുപുഴ ജലസേചന പദ്ധതി, 


Office of the Superintending 
Engineer , Project Circle, 
Muvattupuzha. 


( Sd.) 
Superintending Engineer. 


212 


KERALA GAZETTE 


[PART III 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സബ്ഡിവിഷൻ 
നമ്പർ- XII , മോനിപ്പള്ളി എന്ന പേരിൽ അടച്ച് ദർഘാസിനൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം പണമായി സ്വീകരിക്കുന്നതല്ല. 

- ദർഘാസ് സമർപ്പിക്കുമ്പോൾ 50 രൂപ മുദ്രപ്പത്രത്തിൽ 
ഒരു പിലി മി നറി എഗ്രിമെന്റ് കൂടി വയ്ക്കേ ണ്ട താ ണ്. 
അതിനുള്ള മാതൃകാ ഫോറം ദർഘാസ് പ്രമാണത്തോടൊപ്പം 
ലഭിക്കുന്നതാണ്. ദർഘാസ് സമർപ്പിച്ച കരാറുകാർ കേരള 
നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിശ്ചിത 
വാർഷികഫീസ് അടച്ച് രജിസ്ട്രേഷൻ എടുത്തിരിക്കേണ്ടതും 
രസീത്, ദർഘാസ് പ്രമാണം തരുന്നതിന് ഹാജരാക്കേണ്ടതുമാണ്. 
ഇത് കൂടാതെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയി 
ലേക്ക് ബിൽ തുകയുടെ അംശം നിയ മാ നു സൃ ത മാ യി 
ഗവൺമെന്റ് അനു ശാ സിക്കു ന്ന പ്രകാരം ബില്ലിൽ നിന്നും 
പിടിക്കുന്നതും നിധിയിലേക്ക് അടയ്ക്കുന്നതുമായിരിക്കും. 

-- കേരള പൊതുമരാമത്ത് വകുപ്പ്/ ജലവിഭവ വകുപ്പിലെ 
ദർഘാസുകൾ സംബന്ധിച്ചുള്ള മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിന് 
ബാധകമായിരിക്കും. 


വ്യക്തിയുടെ പേരിൽ ഉത്തരവ് പ്രകാരം സ്ഥിര പ്പെടു ത്തു 
ന്നതുമാണ്. സ്ഥിരപ്പെടുത്തുന്ന വ്യക്തി ലേലത്തുകയും 12.5 % 
വാറ്റും അന്നേദിവസം കെട്ടി വ യ് ക്കേ ണ്ട താണ്. മൂന്ന് 
ദിവസത്തിനകം ലേലവസ്ത അയാളുടെ സ്വന്തം ചെലവിലും 
ഉത്തരവാദിത്വത്തിലും നീക്കം ചെയ്യേണ്ടതാണ്. 

പൊതുമരാമത്ത്/ ജലസേചന വകുപ്പിൽ നിലവിലുള്ള 
എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
ഈ ലേല ത്തിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ 
അസിസ്റ്റന്റ് എഞ്ചിനീയർ, മൈനർ ഇറിഗേഷൻ സെക്ഷൻ, തൃശ്ശൂർ 
ആഫീസിൽ നിന്നും ആഫീസ് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ചെറുകിട ജലസേചന വിഭാഗം, എഞ്ചിനീയർ 
തൃശ്ശൂർ. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


coe 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഡി5 ടിഎൻ/ 1/ 2009 - 10 . 


2009 മേയ് 8 . 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
മൂവാറ്റുപുഴ ജലസേചന പദ്ധതി, എഞ്ചിനീയർ. 
സബ് ഡിവിഷൻ നമ്പർ- 12 , 
മോനിപ്പള്ളി. 


ലേലപ്പരസ്യം 


കമ 


നമ്പർ ഡി2 - 3 / 2008 - 09. 


2009 മേയ് 18. 


തൃശ്ശൂർ മെനർ ഇറിഗേഷൻ സെക്ഷന്റെ കീഴിലുള്ള 
അയ്യന്തോൾ ലിഫ്റ്റ് ഇറി ഗേ ഷൻ പദ്ധതിയുടെ മെയിൻ 
കനാലിനു സമീപം നിൽക്കുന്ന മുളംകൂട്ടങ്ങൾ മുറിച്ചു 
മാറ്റുന്നതിനു വേണ്ടി 2009 ജൂൺ മാസം 10 -ാം തീയതി 
11 മണിക്ക് തൃശ്ശൂർ മെനർ ഇറി ഗേ ഷൻ അസിസ്റ്റന്റ് 
എക് സി ക ട്ടീവ് എഞ്ചി നീ യറോ അദ്ദേഹം അ ധി കാ ര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ അയ്യന്തോൾ ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതിയുടെ മെയിൻകനാലിന് സമീപത്തുവച്ച് പരസ്യമായി 
ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. 

ദർ ഘാസ് നമ്പരും പ വ ത്തി യുടെ പേരും 
എ . ഇ . ഇ . എം . ഐ . 21/ 2008 -09 - അയ്യന്തോൾ ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധ തിയുടെ മെയിൻ കനാലിന് സമീപത്ത് നിൽക്കുന്ന 
മുളകൾ ( 400 എണ്ണം) 

മതിപ്പുവില രൂപ 44 ,000. 

പ്രസ്തുത ലേലത്തിൽ നേരിട്ട്പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 
അന്നേദിവസം 1,100 (ആയിരത്തി ഒരു നൂറ്) രൂപ നിരതദ്രവ്യം 
കെട്ടി വച്ച് ലേല ത്തിൽ പങ്കുകൊള്ള : താ ണ് . നേരിട്ട് 
പങ്കുകൊള്ളാൻ കഴി യാ ത്ത വർ 25 - 5 - 2009 - ന് വൈകിട്ട് 
4 മണിക്ക് മുൻപായി മുകളിൽ പേരെഴുതിയ മുദ്രവച്ച ദർഘാസ് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മൈനർ ഇറിഗേഷൻ 
സബ് ഡിവിഷൻ, തൃശ്ശൂർ എന്ന പേരിൽ പ്ലഡ്ജ് ചെയ്ത 
1,100 രൂപയുടെ ബാങ്ക് ഡാഫ്റ്റ് സഹിതം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെആഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി മലപ്പുറം ജലസേചന വകുപ്പ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 
ജലസേചന വകുപ്പിലോ പൊതുമരാമത്ത് വകുപ്പിലോ രജിസ്റ്റർ 
ചെയ്ത നിശ്ചിത യോഗ്യതയുള്ള അർഹരായ കരാറുകാരിൽ 
നിന്നും മത്സ ര സ്വ ഭാ വ മു ള്ള ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

രൂപ് 
അടങ്കൽ തുകയും 
12 -ാം ധനകാര്യ കമ്മീഷൻ ഉൾനാടൻ ജലഗതാഗത 

വികസന പ്രവർത്തികൾ 
- 1 1/ 2009 - 10 - പൊന്നാനി- കൊച്ചിൻ കനാലിന് 

കുറുകെ ചെയിനേജ് 320- 338 - ൽ മൂന്നാം നമ്പർ 
നടപ്പാലത്തിന്റെ പുനർനിർമ്മാണം- സിവിൽ 
പ്രവർത്തികൾ -രൂപ 5,10,769 

12, 800 
2 2 / 2009 - 10 - പൊന്നാനി- കൊച്ചിൻ കനാലിന് 
കുറുകെ ചെയിനേജ് 321- ൽ രണ്ടാം നമ്പർ 
നടപ്പാലത്തിന്റെ പുനർനിർമ്മാണം- സിവിൽ 
പ്രവർത്തികൾ രൂപ 5,08,214 

12,750 
ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില 1,100 രൂപയും + 
നികുതിയും. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 6 മാസം. 

ദർഘാസ് പമാ ണ ങ്ങളും മറ്റു വിശ ദ വി വ ര ങ്ങളും 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൊക്കം പണമായി അടച്ച് 
രേഖാമൂലം അപേക്ഷിച്ചാൽ 9 -6 - 2009 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ 
ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസുകൾ 
പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ച കവറുകളിൽ 10 - 6 - 2009 
വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
4.30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. ദർഘാസുകൾക്കൊപ്പം നിർദ്ദിഷ്ട 
മാതൃകയിലുള്ള പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്യേണ്ടതാണ്. 
ദർഘാസ് സംബന്ധിച്ച നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
നിബന്ധനകളും മേൽ പ്രവർത്തികൾക്കും ബാധകമാണ്. 


ദർഘാസ് സമർപ്പിച്ച വ്യക്തിക്ക് പരസ്യലേല ത്തിൽ 
പങ്ക് കൊള്ളണമെന്നുണ്ടെങ്കിൽ ആയതിലേക്ക് പ്രത്യേകം നിരത 
ദ്രവ്യം ആവശ്യമില്ല. ലേലത്തിനുശേഷം കിട്ടിയിട്ടുള്ള ദർഘാസു 
കൾ തുറന്നു പരിശോധിക്കുന്നതും ലേലത്തുകയും ദർഘാസി 
ലുള്ള തുകയും പരിഗണിച്ച് ഏറ്റവും കൂടുതൽ തുകയ്ക്കുള്ള 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ജലസേചന ഡിവിഷൻ 
മലപ്പുറം- 676 505. 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


